Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 02 ). Mmið 
KL / TV ( N )/ 12 /2009 - 2011 


NERALA 


VMENT OF 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th February 2010 
Vol. LV 

THIRUVANANTHAPURAM , TUESDAY 2010 ODMIOT 16 No . 
Weijo 55 തിരുവനന്തപുരം, ചൊവ്വ 

27th Magha 1931 

നമ്പർ 

1931 porelo 27 
STATIONERY DEPARTMENT 

The tenders shall have the superscription “ Tender No . 

146 /2009 - 10 for the Contract for used Gunny sacks and 
SHORT TENDER NOTICE 

plastic sacks 2010 - 2011 ” and should be addressed to 
No. 8 /D1/ 2010 /Sty . 

5th January 2010, the “ Controller of Stationery, P. M . G . Junction , 

Thiruvananthapuram -695 033 ” . Each tender should be 
Sealed tenders are invited for the purchase and 

accompanied an EMD for Rs . 5 , 000 and as a solvency 
removal of used Gunny sacks and Plastic sacks from 

certificate for Rs 50 ,000 . The solvency certificate shall be 
Various Stores of Stationery Department and Government 

obtained from the Tahsildar of the Taluk in which the tenderer 
Presses all over Kerala during 2010 - 11 . 

resides and the date of issue of the Solvency Certificate 
Tender No. — 146 /2009 - 10 . 

should be after the date of issue of this notification . Tenders 

without Solvency Certificate, preliminery agreement and EMD 
EMD — Rs. 5 ,000 . 

will 

be 

rejected 
Cost of tender forms : 

out rightly . Late tenders will not be accepted. The tenders 
Original - Rs . 1, 125 . 

will be opened by the Controller of Stationery , 
DuplicateRs. 563. 

Thiruvananthapuram or any officer authorized by him in the 
Last date and time of sale of tender form — 1- 3 - 2010 , presence of such of the tenderers or their authorized 
3 p . m . 

representatives who may be present at the time. 
Last date and time for receipt of tender forms — 

Intending tenders, on application to the Controller of 
2 - 3 - 2010, 12 noon . 

Stationery , P .M .G . Junction , Thiruvananthapuram - 33 may 

obtain the requisite tender forms on which the tenders should 
Date and time of opening of tenders 

be submitted . Application for the tender form should be 
2 -3 -2010 , 3 p . m . 

accompanied by a cash remittance of the cost fixed for a 
tender form and which is not refundable under any 
circumstances. Cheques, Postage Stamps and Demand Draft 
etc. will not be accepted towards the cost of tender forms. 
Tender forms and other details can be obtained from the 
Office of the Controller of Stationery, Thiruvananthapuram , 
during Office hours . 


സ്റ്റേഷനറി വകുപ്പിന്റെ വിവിധ സ്റ്റോറുകളിലും 
കേരളമൊട്ടാകെയു ളള സർക്കാർ പസ്സുകളിലും 2010 - 11 
കാലയളവിലുണ്ടാകാനിടയുള്ള ഉപയോഗം കഴിഞ്ഞ ചണ 
ചാക്കുകൾ പ്ലാസ്റ്റിക് ചാക്കുകൾ എന്നിവയുടെ ശേഖരം കരാർ 
പ്രകാരം വാങ്ങി നീക്കം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ - 146 / 2009- 10. 


നിരതദ്രവ്യം - രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ -രൂപ 1,125. 

പകർപ്പ് - രൂപ 563. 
ദർഘാസ് ഫോറം വില്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും-- 1- 3 - 2010, 3 മണി. 


- ദ ർ ഘാ സ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 2 - 3 - 2010 , 12 മണി. 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
2 -3-2010 , 3 മണി. 

- ദർഘാ സ് കവറിന്റെ പുറത്ത് “2010 - 2011 - ലെ ചണ 
ചാക്കുകൾ/ പ്ലാസ്റ്റിക്ക് ചാക്കുകൾ എന്നിവയുടെ കരാറിനായുള്ള 
ദർ ഘാസ് നമ്പർ 146 / 2 009 - 10 എന്ന് വ്യക്തമായി 
എഴുതിയിരിക്കണം. ദർഘാസിനൊപ്പം 5, 000 രൂപയുടെ 
നിരതദ്രവ്യവും 50, 000 രൂപയുടെ സോൾവൻസി സർട്ടിഫിക്കറ്റും, 
ഹാജരാക്കേണ്ടതാണ്. ദർഘാസുകാരൻ വസിക്കു ന്ന 
താലൂക്കിലെ തഹശീൽദാർ നൽകിയിട്ടുള്ളതും ഈ പരസ്യം 
പുറപ്പെടുവിച്ചതിനു ശേഷം നൽകപ്പെട്ടതുമായിരിക്കണം 
സോൾവൻസി സർട്ടിഫിക്കറ്റ്. സോൾവൻസി സർട്ടിഫിക്കറ്റും 
പ്രാഥമിക ഉടമ്പടിപ്രതവും നിരതദ്രവ്യവുമില്ലാത്ത ദർഘാസുകൾ 
നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ സ്റ്റേഷനറി 
കൺട്രോളർ, പി. എം . ജി . ജംഗ്ഷൻ, തിരുവനന്തപുരം-695 033 
എന്ന മേൽ വിലാസത്തിൽ അയയ് ക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
സ്റ്റേഷനറി കൺട്രോളറുടെ കാര്യാലയത്തിൽവച്ച് നിശ്ചയിച്ച 
സമയം തുറക്കുന്നതാണ്. 

കരാർ ഏറ്റെടുക്കാൻ താത്പര്യമുള്ളവർ ദർഘാസ് 
ഫോറത്തിനുള്ളഅപേക്ഷ സ്റ്റേഷനറി കൺട്രോളർ, പി. എം . ജി . 
ജംഗ്ഷൻ, തിരുവനന്തപുരം- 695 033 എന്ന മേൽവിലാസത്തിൽ 
നൽകേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ 
മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ചെക്ക്, 
ഡി . ഡി., പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ വില 
ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് 
ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും സ്റ്റേഷനറി കൺട്രോളറുടെ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Office of the 
Controller of Stationery, 
Thiruvananthapuram . 


( Sd.) 
Controller of Stationery. 


